Government of Kerala 
- കേരള സർക്കാർ 

2009 


Reg . No. OR ). Ono 
KL /TV (N )/ 12/ 2009 - 2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LIV 
weijo 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


17th March 2009 

2009 2017 
26th Phalguna 1930 
1930 DOOMO 26 


11 


നമ്പർ 


PART III 
Stores Purchase 


Agriculture Department 


TENDER NOTICES 


No. 2 /2008 - 09 . 

9th February 2009. 
Scaled competitive superscribed tenders are invited 
from competent suppliers/ dealers for the supply of Micro 
Controller Based Water Analyser to Central Soil 
Analytical Laboratory , Parottukonam , Thiruvananthapuram . 

Tender No. — 2/ 2008 -09 . 
P . A . C - Rs. 60 ,000 . 


EMD - 1 % of PAC in the form of D . D . drawn in 
favour of the undersigned payable at State Bank of 
Travancore , Vellayambalam . 

Security Deposit — 5 % of PAC inclusive of E . M . D . 
furnished as above. 
Cost of tender foris : 

Original - -Rs. 100 + VAT. 

Duplicate Rs. 200 + VAT. 
Date of corrunencement of sale of tender forrit - 19 -2- 2009 . 
Closing date of sale of tender form - 12-3 -2009. 
Last date and time of receipt of tender - 19- 3-2009 , 3pm 


Date and time of opening of tender - 20 -3 -2009, 
11 am 

Period of supply - Within 30 days of the receipt of 
supply orders : 

The date upto which the rates are to remain firm for 
acceptance — 31- 3 -2009 . 

Designation and address of the officer from whom 
the tender forms are to be obtained and to whom tender 
forms are to be sent - Principal Soil Chemist (Joint Director, 
soil Survey ) , Central Soil Analytical Laboratory, 
Parottukonam , Nalanchira P. O . , Thiruvananthapuram -695 015 . 

The tender should be superscribed as the " Tender 
for the supply of Micro Controller based Water Analyser " . 
Late tenders will not be accepted . Tenders will be opened 
in pres of such tenderers or their authorized 
represei. ro who be present at that time. 

The price of the tender form shall be received only 
by cash or Money Order (postal charges extra ) . The tender 
should be submitted in the prescribed form along with 
an agreement in Kerala Stamp Paper worth Rs. 50 . 

Details with regard to the tender and the items to be 
supplied can be obtained directly from this office at 
working hours . 

The rules and regulations prescribed for tenders 
by Goveroment of Kerala shall be applicable 
to this tender also . 


No, 42008- 09. .. , 9th February 2009. 

Sealed competitive superscribed tenders are invited 
from competent suppliers /dealers for the supply of 
Laboratory Chemicals , Glassware and Equipments to the 
Regional Soil Analytical Laboratory , Pathanamthitta . 

Tender No - 42008-09. 
P. A. C . _ Rs. 5, 94, 500 . 

E .M . D . - 1 % of PAC in the form of D . D . drawn in 
favour of the undersigned payable at State Bankof 
Travancore, Vellayambalam . 

Security Deposit — 5% of P.A .C . inclusive of E . M . D . 
to be furnished as above. 
Cost of tender forms : 

Original -- Rs. 1,200 + VAT. 
Duplicate- - Rs. 600 + VAT. 


| Period of supply - within 30 days of the receipt of 
- supply orders . 

The date upto which the rates are to remain fimm for 
acceptance 31- 3- 2009. 

Designation and address of the officer from whom the 
tender forms are to be obtained and to whom tender forms 
are to be sent - Principal Soil Chemist (Joint Director, Soil 
Survey ) , Central Soil Analytical Laboratory , Parottukonam , 
Nalanchira P. O . , Thiruvananthapuram -695 015. 

The tender should be superscribed as the " Tender 
for the supply of Laboratory, Chemicals , Glassware and 
Equipnients " . Late tenders will not be accepted . Tenders 
will be opened in presence of such tenderers or their 
authorized representatives who may be present at that time. 

The price of the tender form shall be received only 
by cash or Money Order (Postal charges etc .). The tender 
should be submitted in the prescribed form along with 
an agreement in Kerala Stamp Paper worth Rs. 50 . 

Details with regard to the tender and the items to 
be supplied can be obtained directly from this office at 
working hours . 

The rules and regulations prescribed for tenders 
by Government of Kerala shall be applicable 
to this tender also . 


Date of commencement of sale of tender form 
19- 2-2009 , 


Closing date of sale of tender forn - 12 -3-2009. 

Last date and time of receipt of scaled tenders 
19 -3- 2009 , 3 p. 1 , 

Date and time of opening of sealed tenders 
20-3- 2009 , 1 p . m . 


Central Soil Analytical Laboratory , 
Parottukonam , Nalanchira P. O ., 
Thiruvananthapuram . 


- ( Sd, 

Principal 
Soil Chemist. 


ദർഘാസ് പരസ്യം 
നമ്പർ റ്റിബി(2] 1349, 2009 . 

2009 ഫെബ്രുവരി 19. 
- കോട്ടയം ജില്ലയിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന അമ്മാർക്ക് ഗ്രേഡിംഗ് ലാബിന്റെ 
ആവശ്യത്തിലേക്ക് താഴെ പരാമർശിക്കുന്ന യന്താപകരണങ്ങൾ വാങ്ങുന്നതിലേക്കായി അംഗീകൃത നിർമ്മാതാക്കളിൽ നിന്നും 
ഡീലർമാരിൽ നിന്നും മൽസർ സാവാള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 


ആ വ ാ , മ ാ യ 
ഉപകരണത്തിന്റെ പേര് 
ITT 

എണ്ണം 
യുവി വിസിബിൾ സിങ്കിൾ ബിം സ്പക്ടാ ഫോട്ടോ മീറ്റർ ( കമ്പ്യൂട്ടർ 

1 സൈറ്റ് 
പ്രിന്റർ, സോഫ്റ്റ്വെയർ മൗസ്, കീബോർഡ് ഉൾപ്പെടെ) 
വേവ്ലെങ്ത് - 200 നാനോ മീറ്റർ മുതൽ 1100 നാനോ മീറ്റർ വരെ 
ഡിപ്ലേ 20 * 4 ബാക്ക് ലിറ്റ് എൽ. സി. ഡി . 
കമ്പ്യൂട്ടർ - റ്റി.എഫ്. റ്റി, മോഡൽ 17 ” മോണിറ്റർ 
ഹാർഡ് ഡിസ്ക് - 250 ജി . ബി . 
റാം - 1 അധി. ബി. 

ാസസർവ് ചോറ് 
യു . പി . എസ്. - 30 മിനിറ്റ് ബാക്ക് അപ്പ് 
- പ്രിന്റർ - ഇൻജെറ്റ് പി 

- മൗസ് ആന്റ് കീബോർഡ് 
ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 403+ 12.5 % വാറ്റ്. 

ദർഘാസ് ഫോറങ്ങളും മറ്റ് വിവരങ്ങളും 2009 മാർച്ച് മാസം 20 -ാം തീയതി 1 മണിവരെ കോട്ടയം പ്രിൻസിപ്പൽ കൃഷി 
ഓഫീസിൽ ലഭ്യമാണ്, ദർഘാസുകൾ അന്നേദിവസം ഉച്ചയ്ക്കുശേഷം 2 മണി വരെ സ്വീകരിക്കുന്നതും ഉച്ചയ്ക്കുശേഷം 3. 30 - ന് 
ഹാജരുള്ള ദർഘാസ് സമർപ്പിച്ചുവരുന്നു അവർ ചുമതലപ്പെടുത്തുന്നവരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്, ദർഘാസ് 
സംബന്ധമായി നിലവിലുള്ള എല്ലാ സർക്കാർ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 

ടെണ്ടർ സമർപ്പിക്കുന്ന സ്ഥലം--- പീൻസിപ്പൽ കൃഷി ഓഫീസ്, കോട്ടയം. 


നിബന്ധനകൾ 
1. ടെണ്ടറുകൾ സീൽവച്ച കവറിൽ * യു . വി. വിസിബിൾ കട്ടാ ഫോട്ടോമീറ്റർ വിതരണം ചെയ്യുന്നതിനുളള 

ടെണ്ടർ ” എന്ന് രേഖപ്പെടുത്തി പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ വിലാസം എഴുതി സമർപ്പിക്കേണ്ടതാണ്. 
2. ടെണ്ടർ ഫോമിനോടൊപ്പം പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ പേരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, കോട്ടയത്ത് 
മാറാവുന്ന 2,000 രൂപയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും 50 രൂപയുടെ മുദ്രപ്പത്രത്തിൽ ഒരു പ്രാഥമിക എഗ്രിമെന്റും 
ഉളളടക്കം ചെയ്യേണ്ടതാണ്. . 
3. വിതരണം ചെയ്യുന്ന ഉപകരണത്തിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ ബാഷറും ഡീലർഷിപ്പ് ഒലൈസൻസിന്റെ പകർപ്പും 

- ഉള്ളടക്കം ചെയ്യണം. 
4. സ്പെക്ട്ടോ ഫോട്ടോമീറ്റർ സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ള നിരക്കും അനുബന്ധ സാമഗ്രികൾ സഹിതം കമ്പ്യൂട്ടറിന്റെ 

- നിക്കും പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ്. 
5 . വാറന്റ്, 

ആർ സെയിൽസ് സർവ്വീസ് ഇവ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. 
6, ടെണ്ടർ തുറന്നതിനുശേഷം കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ ടെണ്ടി ശുപാർശ ചെയ്ത കൃഷി വകുപ്പ് ഡയറക്ടർക്ക് 

അംഗീകാരത്തിന് അയയ്ക്കുന്നതും ഉണ്ട് അംഗീകരിച്ച് കിട്ടിയാൽ സപ്ല ഒാർഡർ നൽകി 7 ദിവസത്തിനകം 
ഉപകരണം വിതരണം ചെയ്യേണ്ടതുമാണ്. 
?, എല്ലാ സർക്കാർ ടെണ്ടറുകൾക്കുമുള്ള നിബന്ധനകൾ ഈ ടെണ്ടറിനും ബാധകമാണ്. 
8. കാരണം കാണിക്കാതെ തന്നെ ടെണ്ടർ റദ്ദാക്കാനുള്ള അധികാരം കോട്ടയം ( പ്രിൻസിപ്പൽ കൃഷി ഓഫീസറിൽ 

നിക്ഷിപ്തമാണ്. 
കൂടുതൽ വിവരങ്ങൾക്ക് താഴെ പറയുന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. 
ഫോൺ: 0471- 2562263 . 

( ഒപ്പ്) 
കാട്ട , 

പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ, 

ലഘു ദർഘാസ് പരസ്യം 
നമ്പർ എ . ഇ , ( 3)- 109 2009. 

2009 ഫെബ്രുവരി 24. 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), ഇടുക്കി താഴെ പറയുന്ന പ്രവർത്തിക്ക് 
അഗീകൃത വിതരണക്കാരിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ 20 - 3 - 2003 വൈകീട്ട് 3 മണിവരെ 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 

- കവറിനു പുറത്ത് പ്രവൃത്തിയുടെ പേര് എഴുതിയിരിക്കേണ്ടതും ടി സമയത്തിനുള്ളിൽ ലഭിച്ച ദർഘാസുകൾ അന്നേ ദിവസം 
വൈകുന്നേരം 3. 30 - ന് ഹാജരുള്ളവരുടേയോ അവർ അധികാരപ്പെടുത്തുന്ന ഏജന്റുമാരുടേയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
ഏതെങ്കിലും കാരണവശാൽ പ്രസ്തുത ദിവസം അവധിയായിരുന്നതിനാൽ അടുത്ത പ്രവർത്തി ദിവസം മൂകളിൽ പറഞ്ഞ 
സമയത്തും വ്യവസ്ഥയിലൂം ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 
. ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ പേരും അടങ്കൽ തുകയും-- എ . ഇ . ( 3 ) - 109 09 -വണ്ടിപ്പെരിയാർ സംസ്ഥാന പച്ചക്കറി 
ത്തോട്ടത്തിൽ 7.5 എച്ച്. പി . ഇലക്ടിക് മോട്ടോർ പമ്പ് സെറ്റ്, അനുബന്ധ ഘടകങ്ങൾ, പട്ല ൻ എന്നിവയുടെ വിതരണവും 
സ്ഥാപിക്കലും- -രൂപ 60 ,000. 

നിരതദ്രവ്യം - ക്വാട്ടു ചെയ്യുന്ന തുകയുടെ 1 . 
ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ് 12.5 %, 
പണി തീർക്കേണ്ട സമയപരിധി - 10 ദിവസം. 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), ഇടുക്കിയുടെ പേരിൽ വാങ്ങിയിട്ടുള്ളതും തൊടുപുഴയിൽ മാറാവുന്നതു 
മായി നിശ്ചിത തുകയുടെ നിരതദ്രവ്യം ബാങ്ക് ( ഡാഫ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി പ്രവർത്തിയുടെ പേര് രേഖപ്പെടുത്തി 
ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് പ്രമാണങ്ങളും കൂടുതൽ വിവരങ്ങളും തൊടുപുഴയിലൂള്ള കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ആഫീസിൽ നിന്നും 20- 3 = 2009 ഉച്ചയ്ക്ക് 1 മണിവൽ ദർഘാസ് പ്രമാണത്തിന്റെ വില ഒരാക്കം 
പണമായടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. പ്രമാണത്തിന്റെ അധിക പകർപ്പിന് നികുതിയടക്കം പ്രത്യേകം വില 
നൽകേണ്ടതാണ്, ദർഘാസ് പ്രതികയുടെ വില മടക്കി കൊടുക്കുന്നതല്ലാത്തതും ദർഘാസ് അംഗീകൃത വിതരണക്കാരിൽ നിന്നും 
സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം നൽകുന്നതും ഇവ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാണ്. ദർഘാസിനൊപ്പം 50 രൂപയുടെ 
മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഉണ്ടായിരിക്കണം. യാതൊരു കാരണവും കൂടാതെ ദർഘാസുകൾ പൂർണ്ണമായോ ഭാഗീകമായോ 
നിരസിക്കുവാനുള്ള അധികാരം കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ നിക്ഷിപ്തമായിരിക്കും, 

- കൂടാതെ കേരള സർക്കാരിന്റെ ദ് ഘാസ് സാബ ന്ധ മായ മറ്റെല്ലാ നിബ ന്ധ ന ക ളും ഈ ദർ ഘാ സീനും 
ബാധകമായിരിക്കുന്നതാണ്, 
കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം, 
തൊടുപുഴ, ഇടുക്കി-585 584. 

. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി . 


TENDER NOTICE 

നിബന്ധനകൾ 
No. A [ 4 ] 1713,2009. | 18th February 2009 . 

ഒടണ്ടർ നടപടികൾ ചോക്കാട് ഫാം ഓഫീസിൽ വച്ച് 
Sealed and competitive tenders are invited by Principal 

? = 4 - 2009 - ന് 11 മണിക്ക് നടത്തുന്നതായിരിക്കും. 
Agricultural Officer, Palakkad for the transportation and 

എതെങ്കിലും കാരണവശാൽ (പ്രസ്തുത ദിവസ 
distribution of plants planting materials and other inputs for 

ആവധിയായി പ്രഖ്യാപിക്കുന്നപക്ഷി തൊട്ടടുത 
production for the year 2009 - 10 within the district and aiso 

പ്രവൃത്തി ദിവ: ഇത് സമയ ടെണ്ടർ നടപടികൾ 
from outside district. The tender should be superscribed with 

നടത്തുന്നതായിരിക്കും 
** The Transportation of Planting materials for the year 2009 
10 " and addressed to the Principal Agricultural Officer , Civil 

ടെണ്ടർ ഫോറം 150 രൂപയ്ക്ക് നികുതികൾ പുറം.2 ) 
Station, Palakkad -678 001. 

ഫീസിൽ നിന്നും 4 - 4 - 2009 വരെ ലടിക്കുന്നതാണ്. 

ടെണ്ടർ ഫോറത്തിന്റെ വില യാതൊരു കാ ണ 
The tender forms can be had from this office on 

വശാലും മടക്കിക്കൊടുക്കുന്നതല്ല. 
payment of Rs. 400 + Sale Tax and Rs. 200 + Sale Tax for 
duplicate copy till 28 - 3 -2009 , 12 .30p. m . and will be accepted 

നിരതദ്രവ്യമായി 500 രൂപ കെട്ടിവയ്ക്കേണ്ടതാണ്. 
on the same day till 2 p . m . E . M . D . Rs. 5 ,000 to be remitted 
as D . D . along with tender forms. The tenders will be opened 

ടെണ്ടറിൽ ഏറ്റവും കുറവ് തുക വാഗ്ദാനം ചെയ്യുന്ന 
on 28 -3 - 2009 ,3p. m . in the presence of the tenderers or their 

- ടെ പേരിൽ ടെണ്ടർ താൽക്കാലികമായി ഉറപ്പിക്കു 
authorized representatives . 

ന്നതായിരിക്കും, 
| For more details contact over oree plane No. 0491 . 5. ടെണ്ടർ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ അംഗീകാര 
2505075, 0491 - 2505175. 

- ാടെ മാത്രമേ അന്തിമമായി ഉറപ്പിക്കുകയുള്ളു. 
- 2009 - 18 സാമ്പത്തിക വർഷത്തിൽ പാലക്കാട് ജില്ലയിൽ 

ടെണ്ടർ ഉറപ്പിച്ചുകഴിഞ്ഞാൽ 50 രൂപ മുദ്രപ്പത്രത്തിൽ 
കൃഷി വകുപ്പിനാവശ്യമായ വിത്ത്, വളം, നടീൽ വസ്തുക്കൾ, 

ഒരു കരാര് എഴുതേണ്ടതും ഈ ആഫീസില 
ഫാം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ജില്ലയ്ക്കും ജില്ലക്ക് 

നിർദ്ദേശപ്രകാരം കൃത്യസമയത്ത് തൃപ്തികരമായി വള 
പുറത്തു നിന്നും കൊണ്ടു വന്ന് വിക്ക രണം ചെയ്യുന്നതിന് 

എതാനിച്ചു താണ്ടാണ്. 
താൽപ്പര്യമുള്ളവരിൽനിന്നും മുദ്രവച്ച മനസാസഭാവമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസ് ഉൾക്കൊ 

(പ്രത്യേകം കാരണം ഒന്നും കാണിക്കാതെ ടെണ്ടർ 
ളുന്ന കവറിന് പുറത്ത് “ 2009 - 10 വർഷത്തിൽ ഉൽപ്പാദന 

ആസ്ഥിരപ്പെടുത്താനുള്ള അധികാരം മലപ്പുറം ജില്ലാ 
ഉപായി ക ൾ വിത മണം ചെയ്യു ന്ന തീനൂൽ ദ് ഘാസ് 

പഞ്ചായത്തിനുണ്ടായിരിക്കും. 
എന്നയുവതി പിൻ സി എൽ, കൃഷി ഒാഫാ സർ, സിവിൽ 
സ്റ്റേഷൻ, പാലക്കാട് എന്ന വിലാസത്തിൽ അയയ്ക്കണ്ടതാണ്. 

- 8, നീല വി ലൂ ള തും സർ ക്കാർ കാലാ കാ ല ങ്ങ ളിൽ 
ഘാസ് ഫോറങ്ങൾ 28 - 3 - 2009 ഉച്ചയ്ക്ക് 12 .30 മണിവരെ 

പുറ പ്പ 5 വി ക്കു ന്ന തു മായ എല്ലാ ടെണ്ടർ 
വിതണം ചെയ്യുന്നതും ഉച്ചയ്ക്കുശേഷം 2 മണിവരെ സ്വീകരി 

വ്യവ സ്ഥ ക ളും ഇതിനും ബാധ ക മാ യി രിക്കും. 
ക്കുന്നതും 3 മണിക്ക് പ്രിൻസിപ്പൽ ക്യഷി ഓഫീസർ അദ്ദേഹ 

മേൽപ്പറഞ്ഞ നിബന്ധനകൾ പൂർണമായും പാലിക്കാൻ 
ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് സന്നിഹിതരായിട്ടുള്ള 

കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കും, 
ദർഘാസുകാരുടെ പ്രതിനിധികളുടെ സാന്നിദ്ധ്യത്തിൽ 

കൂടുതൽ വിവ ക ങ്ങൾക്ക് ഫാം ഓഫീസുമായി 
തുറക്കുന്നതും ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ 

ബന്ധപ്പെടാവുന്നതാണ്. 
ദർഘാസ് വ്യവസ്ഥകൾക്ക് വിധേയമായി കൃഷി ഡയറക്ടറുടെ 
അനുമതിയോടെ സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 
- ദർഘാസ് ഫോറത്തിന്റെ വില 400 രൂപ + സെയിൽസ് 

നമ്പർ സി . എസ്. എഫ്.= 15, 08 , 2002 ഫെബ്രുവരി 25, 
ടാ ഡീക്കറ്റ് കോപ്പിക്ക് 200 രൂപയിൽസ് ടാക്സ്. 
നിരതദ്രവ്യം 5,000 രൂപയുടെ ഡിമാന്റ് ഡാറ്റ് ടെണ്ടറി - ചോക്കാട് വിത്തുത്പാദന കേന്ദ്ര ത്തി ലേക്ക് 2009 - 10 
നോടൊപ്പം സമർപ്പിക്കണ്ടതാണ്. 

വർഷത്തിൽ ഒന്നാം വിളയ്ക്ക് ചേർക്കുന്നതിനാവശ്യമായ 10 ട് 
- കൂടുതൽ വിവരങ്ങൾക്ക് പ91 -2505075 , 0491- 2505175 എന്നീ കുമ്മായ ടെണ്ടർ വ്യവസ്ഥയിൽ നല്കാൻ തയ്യാറുള്ളവർ 
ഫോണ്ട് നമ്പരുകളിൽ പ്രിൻസിപ്പൽ ക്യഷി ഒാഫീസിൽ 2- 4- 2009 കൂനാം 5 മണിക്ക് മുമ്പായി ചോക്കാട് സീഡ് 
ബന്ധപ്പെടാവുന്നതാണ്. 

ഫാം ആഫീസിൽ ടെണ്ടർ സമർപ്പിക്കേണ്ടതാണ്, 
| (Sd.) 

നിബന്ധനകൾ 
Principal Agricultural . . Principal Agricultural 
Office, Palakkad. 

Officer. 

- 1, ടെണ്ടർ നടപടികൾ ചോക്കാട് ഫാം ഓഫീസിൽ വച്ച് 

8 = 4 - 2009 - ന് 11 മണിക്ക് നടത്തുന്നതായിരിക്കും. 
ദർഘാസ് പാസ്യം 

എ ങ്കിലും കാര ണ വശാൽ പ്രസ്തുത ദിവസം 

അവധിയായി പ്രഖ്യാപിക്കുന്നപക്ഷം തൊട്ടടു 
നമ്പദ് സി.എസ്. എഫ്. - 140 . 2008 ഫെബ്രുവരി 25, 

പ്രവ്യത്തി ദിവസം ഇതേ സമയം ടെണ്ടർ നടപടികൾ 
-- ചോക്കാട് വിൽപ്പാദന കേന്ദ്രത്തിലേക്ക് 2009 - 10 

നടത്തുന്നതായിരിക്കും 
വർഷത്തെ ഒന്നാം വിളയ്ക്ക് ചേർക്കുന്നതിനാവശ്യമായ 40 ടൺ . 

- 2, ടെണ്ടർ ഫോറം 400 രൂപന് ( നികുതികൾ പുറ 
ചാണകം ടെണ്ടർ വ്യവസ്ഥ യിൽ സ്വീക രി ക്കു ന്ന തിന് - 

ആഫീസിൽ നിന്നും 6 - 4- 2019 വരെ ലഭിക്കുന്നതാണ്. 
ടെണ്ടകൾ ക്ഷണിച്ചുകൊള്ളുന്നു. താൽപ്പര്യമുള്ളവർ 6- 4- 2009 

- ഒണ്ടർ ഫോറ ത്തിന്റെ വില യാതൊരു കാര ണ 
വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ചോക്കാട്ട് സീഡ് ഫാ 
ആഫീസിൽ ടെണ്ടർ സമർപ്പിക്കേണ്ടതാണ്. 

വശാലും മടക്കിക്കൊടുക്കുന്നതല്ല. 


- 


- 


- 


- - 


3 , നി രതിദേവനായി 600 രൂപ കെട്ടിവെയ്ക്കു ണ്ട 

ണം , 
ടെ 91 ത ഏറ 1: 1 കിറവ് തുക വാഗ്ദാന 
ചെയ്യ: Thriാളുടെ പേരി ൽ ടെണ്ടർ താൽ കാലിൽ 
- നായി ഉറപ്പിക്കുന്നതായിരിക്കും, 
ടണ്ട, മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ അം ഗീ 
കാർ മോടെ വാ : അന്തിമമായി ഉറപ്പിക 
Tളഇ . 
ടെ ണ്ട് ഉറപ്പിച്ചുകഴിഞ്ഞാൽ 50 രൂപ 

പ ത ത്തിൽ ഒരു 1 കാർ എഴുതതും ഈ 
ഫliീ ല , , നി ർa pൾ | പക്കാ 2 ക ടൂ ! 
TECത്ത തപ്തികരമായി കുമ്മായം എത്തിച്ചു 
തരേണ്ടതും ആണ്, 
(പത്യേക കാരണം ഒന്നും തന്നെ കാണിക്കാത 
ടെ 

സ്ഥ " പടുത്താനുള്ള അധികാർ 
മലപ്പുറം ജില്ലാ പഞ്ചായത്തിനുണ്ടായിരിക്കു 
8 . നിലവിലുളളതും സർക്കാർ കാലാകാലങ്ങളിൽ 

പുറപ്പെടുവിക്കുന്നതുമായ എല്ലാ . ടെണ്ട 
വ്യവസ്ഥകളിൽ ഇതിനു ? ബാധകമായിരിക്കും . 
മേൽപ്പറഞ്ഞ " നിബന്ധനകൾ പൂർണ്ണമായ 
പാലിക്കാൻ കരാറുകാൻ ബാദ “ LLA സ്ഥാ 
നി , . കൂടുതൽ വി വാങ്ങാം. ഫാ 
ഓഫീസുമായി ബന്ധപ്പെടുക. 


സം സ് ഥാന വി ആ തോട്ടം , 
ാക്കാട്, മലപ്പുറം, 


ം ഷി ആഫീസിൽ 


